Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . 021. MMID 
KL / TV (N )/ 12 /2009 - 2011 


GOVERNA 


DO 


COM 
VMENT OF 
नत्यवस 


KERALA 


To 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


taber automate 


Vol. LV 


No. 


5th October 2010 
2010 $ csomó 5 
13th Aswina 1932 
1932 CO Coſmo 13 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


de 39 


30 


beijo 55 


നമ്പർ 


PART III 
Marine Department 


PRE -QUALIFICATION TENDER NOTICE 
No . D1-2221/09/SE . 

13th September 2010 . 
The Superintending Engineer, Harbour Engineering 
South Circle , Thiruvananthapuram for and on behalf of the 
Governor of Kerala invite competitive tenders in two 
separate sealed covers for pre -qualification and execution 
of the following work from Contractors/ Firms having 
“ A ” Class Registration of any State P. W . D / Irrigation / 
Central Public Works Departments who are financially 
capable and with previous experience in satisfactorily 
completing at least a single civil construction work costing 
not less than 100 lakhs within a period of last 5 years 
(from the date of this notification ). Attested relevant 
certificate from an Officer not below the rank of 
Superintending Engineer/Agreement Authority should also 
be produced along with application for tender document. 

Tender No. — 23/HESC /2010 - 11 . 
Name of Work — NFDB Assistance - Upgradation / 

Renovation of existing Fishing Harbour at 

Thankassery . 
Probable Amount of Contract - Rs. 250 Lakhs. 


EMDRs. 50,000. 
Time of Completion — 12 months. 

The tenderers may possess/be capable of providing 
the following machineries required for the successful 
completion of the work . Necessary proof in this regard 
should be submitted along with the pre - qualification 
documents. 

List of Machineries 
1. Concrete mixing plant 
2. Concrete vibrator 
3. Steel form work materials 
4 . Tipper, Lorry 
5. Concrete Batching machine 
6 . Road roller for compaction 

Major Components of work 
1. Improvements of parking area and loading area 
2. Improvements and Construction of drainage system 
3 . Modernization of existing Auction halls 
4 . Improvement of water supply system in harbour 
5 . Improvement of existing toilet block 
6 . Improvement of Internal road 
7. Construction of Compound wall around harbour. 


5th OCT. 2010 ] 


MARINE DEPARTMENT 


198 


- കേരള ഗവർണ്ണർക്കുവേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
വകുപ്പ് ദക്ഷിണ മേ ഖലാ സൂപ ണ്ടിംഗ് എഞ്ചി നീ യർ, 
തിരു വ ന ന്ത പുരം ചുവടെ ചേർത്തിരിക്കുന്ന പ്രവൃത്തിക്ക് 
പരിചയസമ്പന്നരും സാമ്പത്തികശേഷി ഉള്ളവരും കഴിഞ്ഞ 5 
വർഷത്തിനുള്ളിൽ ( നോട്ടീസ് തീയതി മുതൽ) 100 ലക്ഷത്തിൽ 
കുറയാത്ത ഒരു സിവിൽ കൺസ്ട്രക്ഷൻ പ്രവൃത്തിയെങ്കിലും 
ഒറ്റ പ്രവൃത്തിയായി തൃപ്തികരമായി പൂർത്തിയാക്കിയിട്ടുള്ളവരും 
ഏതെങ്കിലും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ഇറിഗേഷൻ 
വകുപ്പ്/ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് എന്നിവയിൽ “ എ ക്ലാസ്സ് 
രജിസ്ട്രേഷൻ ഉള്ളവരുമായ കരാറുകാർ സ്ഥാപനങ്ങൾ 
എന്നിവരിൽനിന്നും മുൻ യോഗ്യതാ നിർണ്ണയത്തിനും 
- പ്രവൃത്തിക്കുമുള്ള ദർഘാസുകൾ പ്രത്യേകം പ്രത്യേകം 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചു കൊള്ളുന്നു . 
- ആയതിന് ബന്ധപ്പെട്ട സൂപണ്ടിംഗ് എഞ്ചിനീയറുടെ കരാർ 
അധികാരിയുടെ പദ വി യിൽ കുറയാത്ത ഉദ്യോഗസ്ഥന്റെ 
സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടതാണ്. 


ദർഘാസ് നമ്പർ 23 / എച്ച്. ഇ .എസ്. സി./ 2010 -11. 
പ്രവൃത്തിയുടെ പേര് - എൻ.എഫ്. ഡി . ബി. ധനസഹായം 

നില വിലുള്ള തങ്ക ശ്ശേരി ഫിഷറി ഹാർബറിന്റെ 
പുനരുദ്ധാരണം/ നവീകരണം. 


ഉദ്ദേശ അടങ്കൽത്തുക - രൂപ 250 ലക്ഷം. 


നിരതദ്രവ്യം - രൂപ 50,000. 


പ്രവർത്തി പൂർത്തിയാക്കേണ്ട കാലാവധി 12 മാസം. 


The tender documents for Pre - qualification and work 
can be had from the office of the undersigned on all 
working days from 12 - 10 -2010 to 19 - 10 -2010 during working 
hours in between 10 . 15 a. m . to 3 p . m . on all working 
days and upto 1 p . m . on 19 - 10 -2010 , on application in 
writing proving eligibility and providing attested copies of 
certificates and on payment of Rs. 25 , 000 + 4 % VAT 
towards cost of tender schedule . The sale of tender 
schedule for Pre - qualification and the work will be closed 
at 1 p . m . on 19 - 10 - 2010 . The Pre - qualification documents 
containing the questionnaire duly filled up by the tenderer 
(3 copies in book form ) along with preliminary agreement 
signed in Kerala Stamp Paper worth Rs. 100 and with 
required E . M . D . pledged in favour of the undersigned in 
cover No. 1 and the duly filled tender documents for the 
work (price bid ) in cover No. 2 should be submitted . Name 
of work should be clearly written on the sealed cover and 
posted by Registered /Speed Post so as to reach the 
undersigned before 3 p .m . on 28 - 10 - 2010 . Tenders which 
are received after 3 p .m . on 28 - 10 - 2010 due to postal 
delay or on any other reasons will not be considered . 
Department will not be responsible for any such delays . If 
the date of receipt of tender happens to be a holiday, 
tenders will be accepted upto 3 p . m . on the next working 
day . Tenders submitted through any Courier Service /By 
hand will not be considered . Tenders submitted without 
preliminary agreement and the required E .M .D . will be 
rejected outright. 

The details of work done during the previous 
financial year should be furnished along with the 
Pre- qualification document. Pre -qualification documents 
alone will be opened at 3 . 30 p .m . on the last day of 
acceptance of tender and will be submitted to Chief 
Engineer for evaluation and sanction by Pre - qualification 
Committee . The tenders of those who have been pre 
qualified will only be opened later and the tenders of 
those who are not pre - qualified will be summarily rejected 
without opening the tender. The date of opening of the 
tenders of the contractors / firms who have been 
pre - qualified will be intimated . The firm period of the 
tender is 4 months from the date of opening of the 
tenders (Price bid ). 

The tenderers have to produce the originals of the 
pre -qualification documents within 3 days from the date of 
opening of the pre-qualification tender for verification . 

All the conditions in the Government Order 
No. G . O . (Ms.) 43 /99 /IRD dated 9 -6 - 1999 and further 
clarifications and other conditions for consideration of 
tenders will be applicable to this tender . In respect of 
Para V of this G . O ., the clarifications issued by the 
Government vide Letter No . 7365/H3/ 2000 /PWD dated 
1 - 4- 2000 will be applicable . G 0 . ( Rt.) No. 255/ 2004/ F & PD 
dated 29 -6 - 2004 will also be applicable to this tender. 
Co - operative Societies will not be eligible for any price 
preference for this tender. The undersigned reserves the 
right to reject the Pre - qualification/ Tender documents 
without assigning any reason . While evaluating tenders , 
regard would be paid to National Defence and security 
consideration . 


ദർഘാസിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന കരാറുകാർക്ക് 
-- ടി പ്രവൃത്തി വിജയകരമായി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ 
-- താഴെ പ്പ റ യുന്ന മെഷി ന റി കൾ സ്വന്തമായി ഉള്ളവിരോ 
അല്ലെങ്കിൽ ഇവ ഏർപ്പാടാക്കാൻ കഴിവുള്ളവരോ ആയിരിക്കണം. 
ആയതിന് മുൻ യോഗ്യതാ നിർണ്ണയ ദർഘാസിനോടൊപ്പം 
ആവശ്യമായ രേഖകൾ ഹാജരാക്കേണ്ടതാണ്. 


മെഷിനറികളുടെ ലിസ്റ്റ് 


1. കോൺക്രീറ്റ് മിക്സിംഗ് മെഷീൻ 
2. കോൺക്രീറ്റ് വൈബ്രേറ്റർ 

ഫോം വർക്ക് സാധനങ്ങൾ 
ടിപ്പർ ലോറി 
5. കോൺക്രീറ്റ് ബാച്ചിംഗ് മെഷീൻ 
6. റോഡ് റോളർ- കോംപാക്ഷനുവേണ്ടത് 


| പ്രവൃത്തിയുടെ പ്രധാന ഘടകങ്ങൾ 


1. പാർക്കിംഗ് ഏരിയ , ലോഡിംഗ് ഏരിയ എന്നിവയുടെ 

നവീകരണം 
2. ഡയിനേജ് സിസ്റ്റത്തിന്റെ നവീകരണം 
3. നിലവിലുള്ള ലേലപ്പുരയുടെ പുനരുദ്ധാരണം 
4. ഹാർബറിലെ ജലവിതരണ സംവിധാനം പുതുക്കൽ 
5. നിലവിലുള്ള ശൗച്യാലയം മെച്ചപ്പെടുത്തൽ 
6. ആന്തരിക റോഡ് നവീകരണം 
7 . ഹാർബർ ഏ രി യായ്ക്ക് ചുറ്റും ചുറ്റു മ തിൽ 

നിർമ്മിക്കുന്ന പ്രവൃത്തി. 


5th Oct . 2010 ] 


MARINE DEPARTMENT 


199 


3 ദിവസത്തിനുള്ളിൽ മുൻ യോഗ്യത നിർണ്ണയിക്കുന്നതിനു 
വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഡോക്യുമെന്റുകളുടെ അസ്സൽ 
പരിശോധനയ്ക്കായി ഹാജരാക്കേണ്ടതാണ്. 


- 9 -6 - 1999- ലെ സർക്കാർ ഉത്തരവ് നമ്പർ ജി . ഒ.( എം .എസ്.) 
43 / 99/ ഐ .ആർ. ഡി .- യിൽ പറയുന്ന എല്ലാ നിബന്ധനകളും 
ടെണ്ടർ പരിഗണനയ്ക്കുള്ളമറ്റ് അനുബന്ധ ഉത്തരവുകളും 
ഈ ദർഘാസിനും ബാധകമായിരിക്കും. ടി സർക്കാർ 
ഉത്തരവിലെ അഞ്ചാമതു ഖണ്ഡികയെ സംബന്ധിച്ച് നമ്പർ 
7365 /എച്ച്3/ 2000 / പി . ഡബ്ലു . ഡി . 1- 4 - 2000 -ാം തീയതിയിലെ 
സർക്കാർ നിർദ്ദേശമാണ് ഈ ദർഘാസിന് ബാധകമാകുന്നത്. 
ജി . ഒ. (ആർ. റ്റി .) നമ്പർ 255 / 04 / എഫ്. ആന്റ് പി . ഡി . തീയതി 
29 - 6 - 2004 - ലെ സർക്കാർ ഉത്തരവും ഈ ദർഘാസിനും 
ബാധകമായിരിക്കും. കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഈ 
ദർഘാസിൽ നിരക്കുസംബന്ധമായ യാതൊരുവിധ പ്രത്യേക 
പരിഗണനയും ഉണ്ടായിരിക്കുന്നതല്ല . മുൻ യോഗ്യതാ ദർഘാസ് 
പ്രമാണത്തിനുള്ള അപേക്ഷയോ പൂരിപ്പിച്ച് സമർപ്പിക്കുന്ന 
മുൻ യോഗ്യതാ ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു കാരണവും 
കാണിക്കാതെ തന്നെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്നഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകൾ 
പരിഗണിക്കുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയും പ്രതിരോധവും 
കണക്കിലെടുക്കുന്നതാണ്. 


Office of the Superintending 
Engineer , Harbour Engineering 
South Circle, Manacaud P. O ., 

- (Sd.) 
Thiruvananthapuram . Superintending Engineer. 


മുൻ യോഗ്യതാ നിർണ്ണയത്തിന്റെയും പ്രവൃത്തിയുടെയും 
ദർഘാസ് പ്രമാണങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ 
കാര്യാലയത്തിൽ നിന്നും 12 - 10 - 2010 മുതൽ 18 - 10 - 2010 
വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ 10 .15 മണിക്കും 
3 മണിക്കും ഇടയിലും 19 -10- 2010 ഉച്ചയ്ക്ക് ഒരു മണിവരെയും 
25,000 രൂപ വിലയും 4 ശതമാനം മൂല്യവർദ്ധിത നികുതിയും 
അടച്ച് യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ 
പകർപ്പ് ഹാജരാക്കി രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്ന 
തായിരിക്കും. മുൻ യോഗ്യത നിർണ്ണയിക്കുന്നതിനും 
പ്രവൃത്തിക്കുമുള്ള ദർഘാസ് ഫോറങ്ങൾ 19 - 10 - 2010 ഉച്ചയ്ക്ക് 
1 മണിക്കുശേഷം യാതൊരു കാരണവശാലും ലഭിക്കുന്നതല്ല. 
പൂരിപ്പിച്ച ചോദ്യാവലികളടങ്ങിയ മുൻ യോഗ്യതാ ദർഘാസ് 
പ്രമാണം ബുക്ക് രൂപത്തിലാക്കി മൂന്ന് പകർപ്പ് സഹിതം 
നിരതദ്രവ്യവും 100 രൂപ വിലയ്ക്കുള്ള കേരള മുദ്രപത്രത്തിൽ 
പ്രാഥമിക ഉടമ്പടിയും ഉള്ളടക്കം ചെയ്ത് ഒന്നാം നമ്പർ 
കവറിലും പ്രവൃത്തിക്കുള്ള ദർഘാസ്രണ്ടാം നമ്പർ കവറിലും 
അടക്കം ചെയ്ത് പ്രവൃത്തിയുടെ പേരും മറ്റും യഥാക്രമം 
കവറിന്റെ മുകളിൽ രേഖപ്പെടുത്തി താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥന്റെ പേരിൽ 28- 10 -2010 വൈകുന്നേരം 3 മണിക്ക് 
മുൻപ് ലഭിക്കത്തക്കവണ്ണം രജിസ്റ്റേർഡ് തപാൽ സ്പീഡ് പോസ്റ്റ് 
മുഖേന അയച്ചിരിക്കേണ്ടതാണ്. 28 - 10 - 2010 - ന് മൂന്ന് 
മണിക്കു ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല. തപാൽ തകരാറുമൂലമോ 
മറ്റേതെങ്കിലും കാരണവശാലോ നിശ്ചിത സമയം കഴിഞ്ഞ് 
കിട്ടുന്ന ദർഘാ സു കൾ പരി ഗ ണി ക്കു ന്ന ത ല്ല . തപാൽ 
തകരാറുമൂലം ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ വകുപ്പ് 
യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതല്ല. ദർഘാസ് 
സ്വീകരിക്കുന്ന അവസാന ദിവസം ഏതെങ്കിലും കാരണവശാൽ 
സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ 
തൊട്ടടുത്ത പ്രവത്തിദിവസം 3 മണിവരെ ദർഘാസുകൾ സ്വീകരി 
ക്കുന്നതാണ്. നേരിട്ടോ കൊറിയർ സർവ്വീസ്മുഖേനയോ 
സമർപ്പിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. മുൻ യോഗ്യതാ 
നിർണ്ണയത്തിനുള്ള പ്രമാണങ്ങളോടൊപ്പം 100 രൂപ വിലയ്ക്കുള്ള 
കേരള മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടിയും സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, തുറമുഖ എഞ്ചിനീയറിംഗ് ദക്ഷിണ മേഖല , 
തിരു വ ന ന്ത പുരം എന്ന പേരിൽ നിർദ്ദിഷ്ട നിരതദ്രവ്യം 
നിയമപ്രകാരം കെട്ടിവച്ചതിന്റെ രേഖയും അടക്കം ചെയ്യാത്ത 
ദർഘാസുകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. 

- കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ചെയ്തിട്ടുള്ള 
പവൃത്തികളുടെ വിവരം മുൻ യോഗ്യതാ നിർണ്ണയ 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. മുൻ യോഗ്യത 
നിർണ്ണയിക്കുന്നതിനുള്ള ദർഘാസുകൾ മാത്രം ദർഘാസുകൾ 
സ്വീകരിക്കുന്ന അവസാന ദിവസം വൈകുന്നേരം 
3.30 മണിക്ക് തുറക്കുന്നതും പരിശോധനാ കമ്മിറ്റിയുടെ 
പരിശോധനയ്ക്കും അംഗീകാരത്തിനുമായി ചീഫ്എഞ്ചിനീയർക്ക് 
സമർപ്പിക്കുന്നതുമാണ്. ചീഫ് എഞ്ചിനീയർ മുൻ യോഗ്യത 
നിർണ്ണയിച്ച് അംഗീകരിക്കുന്ന കരാറുകാരുടെയും 
സ്ഥാപനങ്ങളുടെയും പ്രവൃത്തിക്കുള്ള ദർഘാസുകൾ മാത്രമേ 
പിന്നീട് തുറന്ന് പരിശോധിക്കുകയുള്ളൂ. ചീഫ് എഞ്ചിനീയറുടെ 
മുൻ യോഗ്യതാ നിർണ്ണയത്തിൽ ഉൾപ്പെടാത്ത കരാറുകാരുടെ 
സ്ഥാപനങ്ങളുടെ ദർഘാസുകൾ തുറക്കാതെ തന്നെ നിരസിക്കു 
ന്നതാണ്. യോഗ്യത നേടിയ ദർഘാസുകൾ തുറക്കുന്ന തീയതി 
മുൻകൂർ അറിയിക്കുന്നതായിരിക്കും. ദർഘാസിന്റെ ഫേം പിരീഡ് 
ദർഘാസ് ( പസ് ബിഡ്) തുറക്കുന്ന തീയതി മുതൽ 4 മാസം 
വരെ ആയിരിക്കും. മുൻ യോഗ്യത നിർണ്ണയ ദർഘാസുകൾ 
സമർപ്പിച്ചിട്ടുള്ള കരാറുകാർ തുറക്കുന്ന ദിവസം മുതൽ 


SHORT TENDER NOTICE 


No. 9845/D1/ 10 / CE . 

| 13th September 2010 . 
Sealed tenders are invited by the undersigned for 
and on behalf of Governor of Kerala in the prescribed 
form for the following works. 
Description of work - Rapid Environmental Impact 

Assessment (EIA ) Studies and preparation of 
Environment Management Plan (EMP) and 
obtaining approval from Ministry of 
Environment and Forests, Govt. of India for the 
proposed breakwater at Valiyathura in 
Thiruvananthapuram District. 


Period of Completion — 272 months. 

The tender should be superscribed “ Tender for EIA 
Studies and addressed to the Chief Engineer, Harbour 
Engineering Department, Kamaleswaram , Manacaud P. O ., 
Thiruvananthapuram -695 009 . The tender will be opened 
at 4 p . m . on 27 - 10 - 2010 in the presence of such 
tenderers or their authorized representatives who will be 
present at that time. 

Indenting firms having experience in similar works 
may on application to the Chief Engineer, Harbour 
Engineering Department to obtain the requisite tender 
forms. Application for the prescribed tender forms should 
be accompanied by a cash remittance of Rs. 400 + VAT 


5th Oct . 2010 ] 


MARINE DEPARTMENT 


200 


TENDER NOTICE 


No. D3/3163/07/ HECC. 

8th September 2010 . 
The Superintending Engineer, Harbour Engineering 
Central Circle , Ernakulam for and on behalf of the 
Governor of Kerala invite competitive tenders in sealed 
covers for the following works from registered Contractors/ 
Firms of State PWD , Irrigation Department Central Public 
Works Department and Port Trust through Registered Post 
or Speed Post. The tenders submitted through any 
courier service will not be considered . 


st. 


being the cost of tender form . Cheques, Postal Orders , 
Stamps etc. will not be accepted towards the cost of 
forms. Tender forms will be available with the undersigned 
on all working days from 18 - 10 -2010 to 27 - 10 - 2010 and 
sale will be closed at 1 p . m . on 27 - 10 - 2010 . The tender 
forms are not transferable. The completed tenders along 
with the experience certificate should reach this office on 
or before 3 p. m , on 27-10 -2010 . 

Detailed terms of reference for carrying out the 
studies will be supplied along with the tender forms. 
Further details regarding the works can be had from the 
office of the Chief Engineer, Harbour Engineering 
Department, Thiruvananthapuram on all working days. 

All other conditions pertaining to tender in 
Government Departments will be applicable to this 
tender also . 

-- കേരള ഗവർണ്ണർക്കുവേണ്ടി താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
മൽസരസ്വഭാവമുള്ള പരിചയമുള്ള സ്ഥാപനങ്ങളിൽനിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
പ്രവൃത്തിയുടെ പേര്- തി രു വ ന ന്ത പുരം ജില്ലയിലെ 

വലി യ തു റ യിൽ ബക്ക് വാട്ടർ നിർമ്മാണം 
പരിസ്ഥിതിയിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റി 
യുള്ള പഠനവും പരിസ്ഥിതിയും മാനേജ്മെന്റ് പ്ലാൻ 
തയ്യാറാ ക്കലും കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന്റെ 
അംഗീകാരം ലഭ്യമാക്കലും. 


Tender No. and Name of 
Work & Probable Amount 

of Contract 


E . M. D . 
- Rs. 


No 


47 /2010 -11/HECC — Upgradation of coastal 
roads in Alappuzha District- Thirumala 
Chungappalam Canal Road in Ward No. 
VIII of Alappuzha Municipality 
Rs. 52 Lakh. 

50,000 


2 


48 / 2 0 1 0 - 11 / HE CC - D . do. 
N . V . Purushothaman Road Tar End to 
East in Kodanthuruth Panchayath 
Rs. 30 Lakh . 


50,000 


49 / 2 01 0 - 11 / HE CC - Dr. do . 
Pallathoor -Cheruvelikkakath Road in 
Ward 14 , Cherthala — Rs. 17 Lakh . - 42,500 


പ്രവൃത്തിയുടെ കാലാവധി 2 /2 മാസം. 


50/ 2010 - 11 / HECC - D . do . Thazhuppu 
Shanthigiri Ashramam in Ward 11 Road 
in Aroor Panchayath - Rs. 33 Lakh . 


50,000 


51/2010 -11/ HECC - D . do. Makkekadavu 
Fishermen Colony Road in Aroor 
Rs. 45 Lakh . 


50,000 


52/ 2010 - 11/ HECC - N .F .D . B . - Modernization 
of Kayamkulam Fishery Harbour - Flooring 
of Auction Hall , rain water harvesting, 
improvements to drainage facilities 
Rs. 96 Lakh . 


50,000 


പരിസ്ഥിതി സംബന്ധമായ പഠനത്തിനായുള്ള ദർഘാസ് 
എന്ന്ആലേഖനം ചെയ്ത ദർഘാസുകൾ ചീഫ് എഞ്ചിനീയർ, 
ഹാർബർഎഞ്ചിനീയറിംഗ് വകുപ്പ്, കമലേശ്വരം, മണക്കാട് പി. ഒ., 
തിരുവനന്തപുരം- 9 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസുകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 27 -10 - 2010 
വൈകിട്ട് 3 മണിക്ക് ആണ്. ദർഘാസുകൾ 27 - 10 - 2010 വൈകിട്ട് 
4 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെയോ അവരുടെ പ്രതിനിധി 
കളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
-- സമാനമേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള സ്ഥാപനങ്ങൾ 
രേഖാമൂലം അപേക്ഷിച്ചാൽ ടെണ്ടർ ഫോമു കൾ ചീഫ് 
എഞ്ചിനീയറുടെ ഓഫീസിൽനിന്നും 18 - 10 - 2010 -ാം തീയതി 
മുതൽ 27 -10- 2010 ഉച്ചയ്ക്ക് 1 മണിവരെ രൂപ 400 + വിൽപ്പന 
നികുതി ഉൾപ്പെടെ അടച്ചാൽ ലഭി ക്കു ന്ന താ ണ്. ചെക്ക്, 
പോസ്റ്റൽ ഓർഡർ തുട ങ്ങിയവ ടെണ്ടർ ഫോമു ക ളുടെ 
വിലയായി സ്വീകരിക്കുന്നതല്ല. ടെണ്ടർ ഫോമുകൾ കൈമാറ്റം 
ചെയ്യാൻ പാടു ള്ള ത ല്ല . പൂരിപ്പിച്ച് ടെണ്ടർ ഫോമു കൾ 
ആവശ്യമായ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റോടുകൂടി ഈ 
കാര്യാലയത്തിൽ ദർഘാസ് ദിവസം വൈകുന്നേരം 3 മണിക്ക് 
മുമ്പായി ലഭിച്ചിരിക്കേണ്ടതാണ്. 
- വിശദാംശങ്ങളും മറ്റ് രേഖകളും ദർഘാസ് ഫോറത്തി 
നോ ടൊപ്പം ലഭി ക്കു ന്ന താ ണ് . കൂടു തൽ വിവ ര ങ്ങൾക്ക് 
ചീഫ് എഞ്ചിനീയറുടെ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. 

ദർഘാസ് സംബന്ധ മായി സർക്കാരിൽ നിലവിലുള്ള 
എല്ലാ ചട്ടങ്ങളും ഈ ദർഘാസിനും ബാധകമാണ്. 


Cost of tender form - Rs. 7 ,800 + 4 % VAT for 
Sl . No . 1 , Rs. 4 ,500 + 4 % VAT for Sl . No . 2 , 
Rs . 2 ,550 + 4 % VAT for Sl. No . 3 , Rs. 4, 950 + 4 % VAT for 
Sl . No. 4 , Rs. 6 ,750 + 4 % VAT for Sl. No . 5 and 
Rs. 14,400 + 4 % VAT for Sl. No. 6. 

Class of tenderer - " A class for Sl. No. 6 and 
" B class and above for others. 

Period of completion — 8 months for Sl. No . 1 , 
- 4 months for Sl. No. 3 and 6 months for others. 

The tender forms can be had from the office of the 
undersigned on all working days from 4 - 10 - 2010 to 
7 - 10 - 2010 during working hours in between 10 .15 a . m . to 
3 p. m . and upto 1 p . m . on 8 - 10 - 2010 on application in 
writing, proving the eligibility and on payment of cost and 
VAT. Tenders for the work shall be submitted in sealed 
cover with superscription of the name of work and tender 


Office of the Chief Engineer, 
Harbour Engineering Department, 
Kamaleswaram , Manacaud P. O ., 
Thiruvananthapuram. 


( Sd.) 
Chief Engineer 


5th OCT. 2010] 


MARINE DEPARTMENT 


201 


( 1) 


( 2) 


50/ എച്ച് . ഇ . സി . സി . / 2010 - 11 - ടി അരൂർ 
പഞ്ചായത്തിലെ വാർഡ്11- ലെ തഴുപ്പ് ശാന്തിഗിരി 
ആശ്രമം ടി - - രൂപ 33 ലക്ഷം 


50 ,000 


- 5 51 /എച്ച്. ഇ . സി . സി . | 2010 -1 ടി അരൂരിലെ 

മക്കക്കടവ് ഫിഷർമെൻ കോളനി റോഡിന്റെ 
ടി - രൂപ 45 ലക്ഷം 


50 ,000 


52 / എച്ച്. ഇ . സി. സി ./ 2010-11 - എൻ.എഫ്. ഡി. ബി. 
കായംകുളം ഫിഷറി ഹാർബർ നവീകരണം - 
ലേലപ്പുരയുടെ ഫ്ളോറിംഗ്, മഴവെള്ള സംഭരണ 
പ്രവൃത്തി, ഓടയുടെ നവീകരണം തുടങ്ങിയ 
പ്രവൃത്തികൾ രൂപ 96 ലക്ഷം 


50, 000 


number on or before 3 p . m . on 14 - 10 - 2010 to the 
Superintending Engineer, Harbour Engineering Central 
Circle, Ernakulam - 18 . Tenders received after 3 p . m . on 
14 - 10 - 2010 due to postal delay or on any other reasons 
will not be considered . Department will not be 
responsible for any such delays . If the last date of receipt 
of tender happens to be a holiday, tender will be 
accepted up to 3 p . m . on the next working day . 
Preliminary Agreement signed in Kerala Stamp Paper worth 
Rs. 100 and document for required EMD pledged in 
favour of the Superintending Engineer, Harbour 
Engineering Central Circle, Ernakulam - 18 are also to be 
submitted along with the tender. The tender submitted 
without Preliminary Agreement and required EMD will be 
rejected outright. The tenders will be opened at 3. 30 p .m . 
on the last date of receipt of tender in the presence of 
tenderers / authorized agents present at the time. The firm 
period of the tender shall be 4 months from the date of 
opening of the tender. All the conditions in the Kerala 
PWD and all other conditions prevailing for consideration 
of tenders will be applicable to these tenders also . 
Government Order No . ( Rt.) 255/04/ F & PD dated 29- 6-2004 
and allied orders will be applicable for these tenders. The 
undersigned reserves the right to reject the application for 
issuance of tender forms and also the submitted tender of 
any tenderer without assigning any reason . While 
evaluating tenders , regard would be paid to national 
defence and security consideration. 

കേരള ഗവർണ്ണർക്കുവേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
മദ്ധ്യമേഖല , എറണാകുളം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് സംസ്ഥാന പൊതു മരാമത്ത് 
വകുപ്പ്, ജലവിഭവ വകുപ്പ്, കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ്, 

പോർട്ട് ട്രസ്റ്റ് എന്നിവയിൽ രജിസ്ട്രേഷനുള്ള കരാറുകാർ 
സ്ഥാപനങ്ങൾ എന്നിവരിൽനിന്നും മുദ്രവച്ച കവറുകളിൽ 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാൽ 
അഥവാ സ്പീഡ് പോസ്റ്റ് മുഖാന്തിരം ക്ഷണിച്ചുകൊള്ളുന്നു . 

കൊറിയർ സർവ്വീസുകൾ മുഖേന ലഭിക്കുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല. 

ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ 

പേരും ഉദ്ദേശ അടങ്കൽ തുകയും രൂപ് 


ദർ ഘാസ് ഫോറ ത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
രൂപ 7,800 + 4 % വാറ്റ്, ക്രമ നമ്പർ 2 - ന് രൂപ 4,500 + 4 % 
വാറ്റ്, ക്രമനമ്പർ 3- ന് രൂപ 2,550 + 4 % വാറ്റ്, ക്രമനമ്പർ 4- ന് 
രൂപ 4,950 + 4 % വാറ്റ്, ക്രമനമ്പർ 5 - ന് രൂപ 6,750 + 4 % വാറ്റ്, 
ക്രമനമ്പർ 6- ന് രൂപ 14 ,400 + 4 % വാറ്റ്. 

- കരാറുകാരുടെ ക്ലാസ്- ക്രമ നമ്പർ 6 - ന് " എ ക്ലാസ്, 
മറ്റുള്ളവയ്ക്ക് " ബി യും അതിനു മുകളിലും. 
- പ്രവൃത്തി തീർക്കേണ്ട കാലാവധി ക്രമ നമ്പർ 1- ന് 
8 മാസം, കമനമ്പർ 3 - ന് 4 മാസം, മറ്റുള്ളവയ്ക്ക് 6 മാസം. 

ദർഘാസ് ഫോറങ്ങൾ തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പ്, 
മദ്ധ്യമേഖല , എറണാകുളം ഓഫീസിൽനിന്നും 4- 10- 2010 മുതൽ 
7 -10 - 2010 വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ 10.15 മണിക്കും 
3 മണിക്കും ഇടയിലും 8- 10 - 2010 - ന് ഉച്ചയ്ക്ക് 1 മണിവരെയും 
ദർഘാസ് ഫോറത്തിന്റെ വിലയും നികുതിയും അടച്ച് യോഗ്യത 
തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കി രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. പ്രവൃത്തിക്കുള്ള ദർഘാസ് പ്രവൃത്തിയുടെ 
പേരും മറ്റും കവറിന്റെ മുകളിൽ രേഖപ്പെടുത്തി സീൽ ചെയ്ത് 
14- 10 - 2010 - ന് വൈകുന്നേരം 3 മണിക്കുമുമ്പായി രജിസ്റ്റേർഡ് 
തപാൽ അഥവാ സ്പീഡ് പോസ്റ്റ്മുഖേന എറണാകുളം 
ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, മദ്ധ്യമേഖലാ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർക്ക് ലഭിക്കത്തക്ക വണ്ണം സമർപ്പിക്കേണ്ടതാണ്. 
14 - 10 - 2010 വൈകു ന്നേരം 3 മണിക്കു ശേഷം ലഭിക്കുന്ന 
ദർഘാസുകളും ആയത് തപാൽ തകരാറുമൂലമോ മറ്റേതെങ്കിലും 
കാരണ വശാലോ ആയാലും സ്വീകരിക്കുന്നതല്ല. ഇങ്ങനെ 
ഉണ്ടാകുന്ന കാലതാമസത്തിന് ഡിപ്പാർട്ട്മെന്റ് യാതൊരു 
കാരണവശാലും ഉത്തരവാദി ആയിരിക്കുന്നതല്ല . ദർഘാസ് 
സ്വീകരിക്കുന്ന അവസാന ദിവസം ഏതെങ്കിലും കാരണവശാൽ 
സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം വൈകുന്നേരം 3 മണിവരെ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങളോ 
ടൊപ്പം 100 രൂപ വിലയുള്ള മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി 
ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതും അതോടൊപ്പംതന്നെ സൂപണ്ടിംഗ് 
എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് സെൻട്രൽ സർക്കിൾ, 
എറണാകുളം, കൊച്ചി എന്ന പേരിൽ ആവശ്യമായ നിരതദ്രവ്യം 
നിയമപ്രകാരം കെട്ടിവച്ചതിന്റെ രേഖ അടക്കം ചെയ്യേണ്ടതുമാണ്. 
അപകാരം ചെയ്യാത്ത ദർഘാസുകൾ നിരസിക്കു ന്നതാണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാനദിവസം വൈകുന്നേരം 
3.30 - ന് ഹാജരുള്ള കരാറുകാരുടെയോ അവർ രേഖാമൂലം 
അധികാരപ്പെടുത്തിയിട്ടുള്ള പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യ 
ത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസിന്റെ ഫേം 
പിരീഡ് ദർഘാസ് തുറക്കുന്ന ദിവസം മുതൽ 4 മാസം 
ആയിരിക്കും. കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസ് 


- (1) 


1 47 / എച്ച്. ഇ . സി . സി ./ 2010 - 1 - ആലപ്പുഴ ജില്ല 
യിലെ തീരദേശ റോഡുകളുടെ നിലവാരം ഉയർ 
ത്തുന്ന പ്രവൃത്തി- ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ 
വാർഡ്നമ്പർ 8- ലെ തിരുമല -ചുങ്കപ്പാലം കനാൽ 
റോഡിന്റെപുനരുദ്ധാരണം - രൂപ 52 ലക്ഷം 


50,000 


2 48 / എച്ച് . ഇ . സി . സി . / 2010 - 11 - ടി അരൂർ 
പഞ്ചായത്തിലെ എൻ. വി . പുരുഷോത്തമൻ 
റോഡ്ടാറിംഗ് അവസാനംമുതൽ കിഴക്ക് കോടൻ 
തുരുത്ത്വരെയുള്ള ടി - രൂപ 30 ലക്ഷം 
3 49/എച്ച്. ഇ . സി . സി . / 2010 - 11 - ടി ചേർത്തല 

വാർഡ്14 - ലെ പള്ളത്തൂർ ചെറുവേലിക്കകത്ത് 
ടി - രൂപ 17 ലക്ഷം 


50 ,000 


42,500 


5th OCT. 2010] 


MARINE DEPARTMENT 


202 


സം ബ ന്ധ മായ എല്ലാ നിബ ന്ധ ന കളും ദർ ഘാ സ് 

ദർഘാസ് ഫോറ ത്തിന്റെ വില - കമ നമ്പർ 1 - ന് 
പരിഗ ണ നയ്ക്കുള്ളമറ്റ് അനുബന്ധ ഉത്ത ര വുകളും ഈ രൂപ 1,600 + വാറ്റ്, ക്രമനമ്പർ 2 - നും 3 - നും രൂപ 1,000 + വാറ്റ്. 
ദർഘാ സിനും ബാധക മാ യി രിക്കും. സർക്കാർ ഉത്തരവ് 
( ആർറ്റി.) 255/ 2004/ എഫ് . & പി . ഡി. നമ്പരിലെ 29 - 6- 2004- ലെ 

ദർ ഘാസുകൾ വിൽക്കുന്ന തീയതിയും സമയവും - 
സർക്കാർ ഉത്ത ര വും അ നു ബന്ധ ഉത്ത ര വു കളും ഇ 14- 10- 2010 മുതൽ 19 -10 -2010 ഉച്ചയ്ക്ക് 1 മണിവരെ. 
ദർഘാസിനും ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾക്കുള്ള 
അ അ ക്ഷയോ പൂ രി പ്പിച്ച് സമർപ്പിക്കു ന്ന ദർഘാസ് 

ദർ ഘാസ് പ്രമാണങ്ങൾ ലഭിക്കേണ്ട അ വ സാന 
പ്രമാണങ്ങളോ യാതൊരു കാരണവും കാണിക്കാതെ തന്നെ - തീയതിയും സമയവും-- 19 - 10 -2010 വൈകുന്നേരം 3.30 മണിവരെ. 
നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്നയാളിൽ 
നിക്ഷിപ്തമാണ്. ദർഘാസുകളുടെ സൂക്ഷ്മപരിശോധനയിൽ ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 19 -10- 2010 
ദേശീയ സുരക്ഷയ്ക്ക് ം ( പതി രോ ധ ത്തിനും പ്രത്യേക 

വൈകുന്നേരം 4 മണി. 
പരിഗണന നൽകുന്നതാണ്. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി കമ നമ്പർ 1- ന് 
Office of the Superintending 

1 മാസം, ക്രമനമ്പർ 2 - ന് 3 മാസം, ക്രമനമ്പർ 3 - ന് 2 മാസം. 
Engineer, Harbour Engineering 
Central Circle, 

കരാറുകാരന്റെ ക്ലാസ് – ക്രമനമ്പർ 1- ന് “ സി യും ഉപരിയും, 
Ernakulam - 18 . 

(Sd.) 

ക്രമനമ്പർ 2 - നും 3 - നും " ഡി യും ഉപരിയും. 
Phone : 0484 - 2396003 . Superintending Engineer. 

ദർഘാസ് പ്രമാണങ്ങളോടൊപ്പം 100 രൂപ വിലയുളള 

മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസ് പരസ്യം 

ദർഘാസുകളുടെ ഫേം പിരീയഡ്ദർഘാസുകൾ തുറക്കുന്നതു 
നമ്പർ ഡി1- 677 / 2010 . 

2010 സെപ്റ്റംബർ 13. മുതൽ 4 മാസം വരെയായിരിക്കും. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, - ദർഘാസ് സംബന്ധിച്ചുളള കേരള പൊതുമരാമത്ത് വകുപ്പി 
ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, കണ്ണൂർ താഴെപ്പറയുന്ന ന്റെയും തുറമുഖ എഞ്ചിനീയറിംഗ്വകുപ്പിന്റെയും എല്ലാ വ്യവസ്ഥ 
പ്രവർത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽ നിന്നും മുദ്രവച്ച 

കളും ഇതിനും ബാധകമാണ്. കാരണം കൂടാതെ ദർഘാസ് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

റദു ചെയ്യാനോ/ മാറ്റിവയ്ക്കാനോ ഉള്ള അധികാരം താഴെ 

ഒപ്പിട്ടി രി ക്കുന്ന ഉദ്യോഗ സ്ഥ നിൽ നിക്ഷിപ്ത മാ ണ് . 
ക്രമ ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

മേൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവർത്തിയെപ്പറ്റിയുളള കൂടുതൽ 

ദ്രവ്യം 
അടങ്കൽ തുകയും 

രൂപ് 

വിവരങ്ങൾക്ക്ആഫീസുമായിബന്ധപ്പെടാവുന്നതാണ്. 


1 


25,800 


- എച്ച്. ഇ . ഡി . ഇ . ഇ ./ 18 / 2010 - 11 - അഴീക്കൽ 
മത്സ്യബന്ധന തുറമുഖത്തിന്റെ പ്രവേശന 
ഭാഗത്തുള്ളമണ്ണും പഴയ ഗോയിനും മാറ്റുന്ന 
പ്രവൃത്തി- രൂപ 10 .30 ലക്ഷം 
എച്ച്. ഇ . ഡി ./ ഇ . ഇ ./ 19 / 2010 - 11 - പള്ളിക്കര 
ഗ്രാമ പഞ്ചായത്തിലെ കല്ലിങ്കൽ റെയിൽവേ 

ലെൻ ബീച്ച് റോഡ് പുന രു ദ്ധാ രണ 
പ്രവൃത്തി - രൂപ 4.80 ലക്ഷം 
എച്ച്. ഇ . ഡി. ഇ . ഇ ./ 20 /2010 - 11 --- തീരദേശ 
റോഡുകളുടെ പുനരുദ്ധാരണം - കണ്ണൂർ 
ജില്ല - തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ട്രഷറി 
പാലിശ്ശേരി കടവത്ത് റോഡിന്റെ നവീകരണം - 
രൂപ 4.65 ലക്ഷം 


- 29- 6 - 2004 - ലെ സർക്കാർ ഉത്തരവ് നമ്പർ ( ആർ ടി.) 
255 /2004/ എഫ്. ആന്റ് പി. ഡി. ഈ ദർഘാസിനും ബാധക 
മായിരിക്കും. ദർഘാസ് ഫോറങ്ങൾക്കുള്ളഅപേക്ഷയോ 
പൂരിപ്പിച്ച് സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോയാതൊരു 
കാര ണവും കാണിക്കാതെ തന്നെ നിരസിക്കു ന്ന തിനുള്ള 
അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിൽ നിക്ഷിപ്തമാണ്. 
ദർഘാസുകൾ പരിഗണിക്കുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയും 
പ്രതിരോധവും കണക്കിലെടുക്കുന്നതാണ്. 


2 


12 ,000 


3 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഹാർബർഎഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, കണ്ണൂർ- 17. 


11, 600 


(ഒപ്പ്) 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


ne 


